Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Gavemnieat of ത്ത Reg. No. KL/TV(N)/634/2021-2023 














2021 
കേരള ഗസററ 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
2021 ഫെ്രുവരി 9 
തിരുവനന്തപുരം, 9th February 2021 
വാല്യം 19 ചൊവ്വ 1196 മകരം 27 നമ്പര്‍ 
Vol. X Thiruvananthapuram, ait Mibisaram 126 No 6 





1942 മാഘം 20 


Tuesday 20th Magha 1942 








PART III 
Education Department 


നോട്ടിഫിക്കേഷന്‍ 


നമ്പര്‍ ഡിട/2676/2020. 2020 ഡിസംബര്‍ 29. 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍ 1991 ഏപ്പില്‍ 
മാസത്തില്‍ നടത്തിയ മെക്കാനിക്കല്‍ എഞ്ചിനീയറിംഗ്‌ ഡിപ്ലോമ 
പരീക്ഷയില്‍ മഹാരാജാസ്‌ സര്‍ക്കാര്‍ പോളിടെക്നിക്കില്‍ 
നിന്നും 13579 രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം പാസായ ആന്‍റു, കെ. പി. 
എന്നയാള്‍ക്ക്‌ നല്‍കിയ ഡിപ്ലോമ സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്ടപ്പെട്ടു 
പോയിരിക്കുന്നു. മേല്‍പ്പറഞ്ഞ സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും 
കിട്ടിയിട്ടുണ്ടെങ്കില്‍ അത്‌ സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍, 
തിരുവനന്തപുരം-40 എന്ന വിലാസത്തില്‍ അയച്ചുതരുവാന്‍ 
താല്‍പരുപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മുതല്‍ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്‌. 


സാങ്കേതിക പരീക്ഷാ 
കണ്‍ട്രോളറുടെ കാര്യാലയം, (ഒപ്പ്‌) 
കൈമനം, തിരുവനന്തപുരം. സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍. 





Gaz. No. 6/2021/DTP (Education). 


281 


